Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
- Reg. No. KL /TV( N )/634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


- 
കക 
GOVERNN 


രള സർക് 


പാ 


രാർ 


NMENT OF 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 ഫെബ്രുവരി 4 
4th February 2020 

1195 മകരം 21 
21st Makaram 1195 

1941 മാഘം 15 
15th Magha 1941 


Vol. IX . 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


4th FEB. 2020] 


COMMISSIONERATE OF LAND REVENUE 


1108 


( 2 ) 


നമ്പർ സി5 - 3422 / 2019 . 


2019 ഡിസംബർ 12. 


നമ്പർ സി5 - 11141/ 2019. 

2019 ഡിസംബർ 19. 
- പെരിന്തൽമണ്ണ താലൂക്കിൽ പാതായ്ക്കര വില്ലേജിൽ 
മേലേതിൽ ഹൗസ് താമസക്കാരൻ ആയിരുന്നതും 9- 8 -2019 - ന് 
അന്തരിച്ചതുമായ സുരേഷ്ബാബു , ഡി. s/o ദാസൻ ( ലേറ്റ്) 
എന്നയാളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനു വേണ്ടി 
ടിയാ ന്റെ ഭാര്യ സുനിത , എസ്. എന്ന വർ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ നിന്നും താഴെ 
പറയുന്നവർ മാത്രമാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


- 5 - 11 - 2019 -ാം തീയ തിലെ കേരള ഗസറ്റ് നമ്പർ 44, 
( വാല്യം 8, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 9992 - ൽ ക്രമനമ്പർ ( 11 ) ആയി 
പസി ദ്ധീ ക രിച്ച മേൽ നമ്പർ പര സ്യ ത്തിൽ പരേതന്റെ 
വിലാസം "കുഴിശ്ശേരി വീട്ടിൽ എന്നത് “ കിഴിശ്ശേരി വീട്ടിൽ 
എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


കമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


താലൂക്കാഫീസ്, 
പെരിന്തൽമണ്ണ . 


( ഒപ്പ്) 
തഹശീൽദാർ. 


ഭാര്യ 


മകൾ 


സുനിത , എസ്. 
ആഷ്ളി, എസ്. 
അനൂപ്, എസ്. 
അക്സാ എസ്. ബാബു 


- 3 


മകൻ 


Kondotty Taluk 


4 


മകൾ 


പരസ്യം 


( 1) 


- മേൽപ്പറ ഞ്ഞവരാണ് പരേതന്റെ അനന്തരാവകാശി 
കളെന്നുള്ളതിന് അനന്തരാവകാശ സർട്ടി ഫിക്കറ്റ് 

നമ്പർ സി2 - 11626 / 2019. 

| 2019 നവംബർ 21. 
അനുവദിക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയ ത് ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 30 കൊണ്ടോട്ടി താ ലൂ ക്കിൽ ചെറു കാവ് വില്ലേ ജിൽ 
ദിവസത്തിനകം രേഖാമൂലം പെരിന്തൽമണ്ണ തഹശീൽദാർ - എടത്തൊടി വീട്ടിൽ ഐക്കരപ്പടി ( പി. ഒ.), മലപ്പുറം ജില്ലയിൽ 
മുമ്പാകെ നേരിൽ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ താമസിച്ചിരുന്ന സൈതലവി, ഇ . എന്നയാൾ 22 - 5 - 2019 -ാം 
തപാൽമാർഗ്ഗമോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 

സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൻ റഫീഖ് ഈ 
താലൂക്കാഫീസ്, 

( ഒപ്പ്) ഓഫീസിൽ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ചെറു കാവ് 
പെരിന്തൽമണ്ണ. 

തഹശീൽദാർ. വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 
തിരുത്തൽ പരസ്യം 

പറ യു ന്ന വരെ അ ന ത രാവ കാ ശികളായി റിപ്പോർട്ട് 

ചെയ്യപ്പെട്ടിരിക്കുന്നു. 
- (1) 

കമ 

പരേതനുമായുള്ള വയസ് 
നമ്പർ സി5 - 9657 /2019 . 

2019 ഡിസംബർ 12. 
നമ്പർ 

ബന്ധം 
5 - 11 - 2019 -ാം തീയ തിലെ കേരള ഗസറ്റ് നമ്പർ 44, 

കുഞ്ഞീവി, ടി . മൂന്നാംഭാര്യ 
( വാല്യം 8, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 

സാജിത , ഇ . 

മകൾ 
വിഭാഗത്തിൽ പേജ് നമ്പർ 9990 - ൽ ക്രമനമ്പർ ( 4) ആയി 
പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പരസ്യത്തിൽ പരേതയുടെ 

ഹനീഫ 

മകൻ 
വിലാസം “മണിയറ വീട്ടിൽ എന്നത് "മണിയറയിൽ വീട്ടിൽ 

റഫീഖ്, ഇ . 
എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 

റിയാസ് 
ഫാത്തിമ ഹിബ 

മകൾ 


പേര് 


( 2 ) 


നമ്പർ സി5 - 9598 / 2019 . 

2019 ഡിസംബർ 12. 

മുകളിൽ പ റ ഞ്ഞ വരെമാത്രം കക്ഷിചേർത്ത് ഒരു 
- 5 - 11 - 2019 -ാം തീയതിലെ കേരള ഗസറ്റ് നമ്പർ 44, 

- അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
( വാല്യം 8, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാൻഡ് റവന്യൂ 

ആക്ഷേപമുണ്ടെങ്കിൽ ആ യത് സർക്കാർ ഗസറ്റിൽ 
വിഭാഗത്തിൽ പേജ് നമ്പർ 9989 - ൽ കമനമ്പർ ( 2 ) ആയി പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
പ്രസി ദ്ധീ ക രിച്ച മേൽ നമ്പർ പര സ്യ ത്തിൽ പരേതന്റെ ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി 
വിലാസം "ചെട്ടിയാർതൊടി എന്നത് "ചെട്ടിയാൻതൊടി എന്ന് കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
തിരുത്തി വായിക്കേണ്ടതാണ്. 

പരിഗണിക്കുന്നതല്ല. 


180 


4th FEB. 2020] 


COMMISSIONERATE OF LAND REVENUE 


1109 


- (2 ) 


നമ്പർ സി2 - 13010 / 2019 . 


2019 നവംബർ 19 . 


നമ്പർ സി2 - 12501/ 2019. 


2019 നവംബർ 21. 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ കൊണ്ടോട്ടി വില്ലേ ജിൽ 
കോടിതൊടി വീട്ടിൽ കൊണ്ടോട്ടി ( പി. ഒ.), മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന ആമിന , കെ . എന്നവർ 3 - 5 - 2019 -ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അന ന്ത രാ വകാശിയെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകൻ മൻസൂർ, കെ . 
ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ കൊണ്ടോട്ടി 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യു ന്ന വരെ അ ന ന്ത രാവ കാ ശിയാ യി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


മൻസൂർ, കെ 


മകൻ 


47 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ കുഴിമണ്ണ് വില്ലേജിൽ 
കോഴിപറമ്പിൽ വീട്ടിൽ കുഴിമണ്ണ പി . ഒ., മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന മുഹ മ്മദ് കാഞ്ഞിര ങ്ങാ ടൻ എന്നയാൾ 
29 - 9 - 2018 -ാം തീയതി മര ണ പ്പെട്ടിരി ക്കു ന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
ഭാര്യ സുബൈദ ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷ 
യിൻ മേൽ കുഴിമണ്ണ് വില്ലേജാഫീ സർ മുഖ ന 
അ ന്വേ ഷണം നട ത്തി യ തിൽ താഴെ പറ യു ന്ന വര 
അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
- 1 ഷാഹുൽ ഹമീദ്, കെ . 

മകൻ 
2 മുസ്തഫ, കെ . 
3 അബ്ദുൽ ജബ്ബാർ, കെ . 
4 അബ്ദുസ്സലാം, കെ . 
5 മഹ്മൂദ്, കെ . 
6 ഹാജറ 

മകൾ 
7 ഉമൈറ 
8 കദീജ , കെ . 
9 സുബൈദ 

രണ്ടാം ഭാര്യ 
- മുകളിൽ പറ ഞ്ഞ വരെമാത്രം കക്ഷിചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധ 

പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 

- ( 5 ) 
നമ്പർ സി2 - 13252 / 2019. 

- 2019 നവംബർ 20 , 


മുകളിൽ പറ ഞ്ഞ യാളെമാത്രം കക്ഷിചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആ യത് സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധികഴിഞ്ഞാതപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 

- (3 ) 
നമ്പർ സി2 - 12951/ 2019 . 

2019 നവംബർ 16 . 


- കൊണ്ടോട്ടി താ ലൂ ക്കിൽ വാഴ യൂർ വില്ലേ ജിൽ 
കടകംതാഴത്ത് വീട്ടിൽ വാഴയൂർ പി . ഒ., മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന എസ്. കെ . പത്മനാഭപണിക്കർഎന്നയാൾ 
15 - 12 - 1996 -ാം തീയതി മര ണ പ്പെട്ടിരി ക്കു ന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
ഭാര്യ സാവിത്രി അ മ്മ ഈ ഓഫീസിൽ സമർപ്പിച്ച 
അപേക്ഷ യിൻമേൽ വാഴയൂർ വില്ലേജാഫീ സർമുഖേന 
അ ന്വേ ഷണം നട ത്തി യ തിൽ താഴെ പറ യു ന്ന വരെ 
അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
കമ 

- പേര് -- പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
സാവിത്രി അമ്മ 

ഭാര്യ 
പ്രശാന്ത്, കെ . 

മകൻ 
രഘുനാഥ് 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ ചെറു കാവ് വില്ലേ ജിൽ 
പാലശ്ശേരിചാലിൽ വീട്ടിൽ കണ്ണംവെട്ടിക്കാവ് പി . ഒ., മലപ്പുറം 
ജില്ലയിൽ താമസിച്ചിരുന്ന കൊട്ടാരത്തിൽ ആണ്ടി എന്നയാൾ 
9 - 2 - 2012 -ാം തീയതി മര ണ പ്പെട്ടിരി ക്കു ന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
മകൻ ഗിലേ ഷ്, കെ . ഈ ആഫീസിൽ സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ ചെറുകാവ് വില്ലേജാഫീസർ മുഖേന 
അ ന്വേ ഷണം നട ത്തി യ തിൽ താഴെ പറ യു ന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
കമ - പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ശോഭന , കെ . 

മകൾ 
സുഭാഷിണി, കെ . 
വനജ, കെ . 
സന്തോഷ് കൊട്ടാരത്തിൽ മകൻ 
ഗിലേഷ്, കെ . 
കല്ല്യാണി, ഇ . സി. 

ഭാര്യ 29 - 10 - 2012 - ന് 

മരണപ്പെട്ടു 
മുകളിൽ പ റ ഞ്ഞ വര മാത്രം കക്ഷിചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 


- 23 


വിനോദ്, കെ . 
സ്മിത 


മകൾ 


-- മുകളിൽ പ റ ഞ്ഞ വരെമാത്രം കക്ഷിചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധ 

പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 


181 


4th FEB. 2020] 


COMMISSIONERATE OF LAND REVENUE 


1110 


കമ 


5 


18 - 9 - 20 


നമ്പർ സി2 - 13253 / 2019. 2019 നവംബർ 20. നമ്പർ സി2 - 13255 / 2019. 

2019 നവംബർ 21. 
കൊണ്ടോട്ടി താ ലൂ ക്കിൽ പള്ളിക്കൽ വില്ലേ ജിൽ 

കൊണ്ടോട്ടി താ ലൂ ക്കിൽ പള്ളിക്കൽ വില്ലേ ജിൽ 

പടി ഞ്ഞാ റ കണ്ടി വീട്ടിൽ പുളിക്കൽ പി. ഒ ., മലപ്പുറം 
പറമ്പിൽ വീട്ടിൽ പള്ളിക്കൽ പി . ഒ., മലപ്പുറം ജില്ലയിൽ 

ജില്ലയിൽ താമസിച്ചിരുന്ന കണ്ടാ രം മ്പറ്റ പൊത്തേടത്ത് 
താമസിച്ചിരുന്ന ജാനകി, കെ . എന്നവർ 18 - 9- 2019 -ാം തീയതി 

അറ മു ഖൻ എന്ന യാൾ 27 - 11- 1981 -ാം തീയതി മ ര ണ് 
മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശികളെ 

പ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചു 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകൻ സോമൻ ഈ കിട്ടു ന്ന തി നു വേണ്ടി ടിയാന്റെ മകൻ സോമൻ ഇ 
ആ ഫീസിൽ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ പള്ളിക്കൽ ആ ഫീസിൽ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ പള്ളിക്കൽ 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 

വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യു ന്നവരെ അ ന ന്ത രാവ കാ ശികളായി റിപ്പോർട്ട് 

പറ യു ന്ന വരെ അ ന ത രാവ കാ ശികളായി റിപ്പോർട്ട് 

ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 

പേര് 

പരേതനുമായുള്ള വയസ് 
- ക്രമ പേര് പരേതനുമായുള്ള വയസ് നമ്പർ 

ബന്ധം 
നമ്പർ 

ബന്ധം | 1 ദാസൻ 

മകൻ 
ദാസൻ മകൻ - 59 

സോമൻ 
| 2 സോമൻ 

സത്യൻ 
3 സത്യൻ 

വത്സല, കെ . 

മകൾ 
ജാനകി, കെ . 

ഭാര്യ 
വൽസല , കെ . മകൾ 

മരണപ്പെട്ടു 
മുകളിൽ പറ ഞ്ഞ വരെമാത്രം കക്ഷിചേർത്ത് ഒരു 

മുകളിൽ പറ ഞ്ഞ വരെമാത്രം കക്ഷിചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 

അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധ ആക്ഷേപമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധ 

പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദി വ സ ത്തി നകം ഈ പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഇ 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 

അവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 

പരിഗണിക്കുന്നതല്ല. 
( 7 ) 
നമ്പർ സി2 - 13331/2019. 

2019 നവംബർ 21. 
നമ്പർ സി2 - 13254 / 2019. 

2019 നവംബർ 20. 

- കൊണ്ടോട്ടി താ ലൂ ക്കിൽ പുളിക്കൽ വില്ലേ ജിൽ 
- കൊണ്ടോട്ടി താ ലൂ ക്കിൽ പള്ളിക്കൽ വില്ലേ ജിൽ കോമതോയിൽ വീട്ടിൽ ഒളവട്ടൂർ പി. ഒ., മലപ്പുറം ജില്ലയിൽ 
പെരുങ്കോളിൽ വീട്ടിൽ പള്ളിക്കൽ പി . ഒ., മലപ്പുറം ജില്ലയിൽ താമസിച്ചിരുന്ന മമ്മിക്കുട്ടി, പി. കെ . എന്നയാൾ 12 -10 - 2019 -ാം 
താമസിച്ചിരുന്ന ലക്ഷ്മി, കെ . എന്നവർ 12 -5 - 2019 -ാം തീയതി 

- തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്ത രാവകാശികളെ 

സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൻ ഷബീറലി, പി. കെ . 

ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ പുളിക്കൽ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ ഭർത്താവ് അപ്പുണ്ണി 

വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 
ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ പള്ളിക്കൽ 

പറ യു ന്ന വരെ അ ന ന്ത രാവ കാ ശികളാ യി റിപ്പോർട്ട് 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 

ചെയ്യപ്പെട്ടിരിക്കുന്നു. 
പറ യു ന്ന വരെ അ ന ന്ത രാവ കാ ശിയാ യി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 

കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
പേര് പരേതയുമായുള്ള 

വയസ് 

സു ബൈദ, പി . കെ . ഭാര്യ 
ബന്ധം 

- 2 നൂർജഹാൻ, പി . കെ . 

മകൾ 

- 36 
അപ്പുണ്ണി ഭർത്താവ് 

ഷബീറലി, പി. കെ മകൻ 
- മുകളിൽ പറഞ്ഞയായാളെ മാത്രം കക്ഷിചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 

- മുകളിൽ പറ ഞ്ഞ വരെ മാത്രം കക്ഷിചേർത്ത് ഒരു 

അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധ 

ആക്ഷേപമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 

പ്പെടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി 
അവധികഴിഞ്ഞാതപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല . 

പരിഗണിക്കുന്നതല്ല . 


- 


54 


68 


യിശ 


182 


4th FEB. 2020] 


COMMISSIONERATE OF LAND REVENUE 


1111 


- ( 10 ) 


- ( 12 ) 


നമ്പർ സി2 - 13453 / 2019. 


2019 നവംബർ 21. 


നമ്പർ സി2 - 12667 / 2019. 


2019 നവംബർ 14 . 


- കൊണ്ടോട്ടി താലൂക്കിൽ നെടി യി രുപ്പ് വില്ലേ ജിൽ 
പാലക്കൽ വീട്ടിൽ കൊണ്ടോട്ടി പി . ഒ., മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന അബൂബക്കർ പാലക്കൽ എന്നയാൾ 7 -4- 2019 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൻ ബദർ ദരീസ്, പി. 
ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ നെടിയിരുപ്പ് 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യു ന്ന വരെ അ ന ന്ത രാവ കാ ശിക ളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 
- പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
സബീദ , എം . വി . 

ഭാര്യ 
മുഹമ്മദ് അരീസ് പാലക്കൽ മകൻ 
ബദർ ദരീസ്, പി. 
അസീബ , പി . 

മകൾ 
മുഹമ്മദ് റഹീസ്, പി . മകൻ 


-- കൊണ്ടോട്ടി താ ലൂ ക്കിൽ പള്ളിക്കൽ വില്ലേ ജിൽ 
- വളപ്പിൽ വീട്ടിൽ കുമ്മിണിപറമ്പ് പി. ഒ., മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന ആമി എന്നവർ 29 -7 - 2001 -ാം തീയതി മരണ 
പ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശികളെ സ്ഥാപിച്ചു 
കിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകൻ സൈതലവി, പി. കെ . 
ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ പള്ളിക്കൽ 
വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യു ന്ന വരെ അ ന ന്ത രാവ കാ ശികളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു . 


കമ 


| കമ 


പേര് 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


മുഹമ്മദ്കുട്ടി 


മകൻ 


- 


74 


സൈതലവി, പി . കെ . 


മുകളിൽ പറ ഞ്ഞ വരെ മാത്രം കക്ഷിചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധ 

പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധികഴിഞ്ഞാതപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല . 


- മുകളിൽ പ റ ഞ്ഞ വരെമാത്രം കക്ഷിചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധികഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 


( 13 ) 


- ( 11 ) 
നമ്പർ സി2 - 12952/ 2019. 

2019 നവംബർ 19 . 
നമ്പർ സി2 - 12173 / 2019 . 

2019 നവംബർ 14. 
കൊണ്ടോട്ടി താ ലൂ ക്കിൽ ചേലേമ്പ വില്ലേ ജിൽ 

-- കൊണ്ടോട്ടി താ ലൂ ക്കിൽ ചെറു കാവ് വില്ലേ ജിൽ 
ചുണ്ടക്കാട്ടിൽ വീട്ടിൽ ചേലേമ്പ പി. ഒ., മലപ്പുറം ജില്ലയിൽ 

ഇന്ദീവരം വീട്ടിൽ പുളിക്കൽ പി. ഒ., മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന എം . പി . ആലികുട്ടിഹാജി എന്ന യാൾ താമസിച്ചിരുന്ന എം . പി . രവീന്ദ്രനാഥമേനോൻ എന്നയാൾ 
15- 4 -1988 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാ 14 - 9 - 2019 -ാം തീയതി മ ര ണ പ്പെട്ടിരി ക്കു ന്നു . ടിയാന്റെ 
വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൻ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
ഹുസൈൻ ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 

ഭാര്യ ഇന്ദി ര, സി . കെ . ഈ ആഫീസിൽ സമർപ്പിച്ച് 
ചേലേമ്പ് വില്ലേജാഫീ സർ മുഖേന അന്വേ ഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 

അപേക്ഷ യിൻമേൽ ചെറു കാവ് വില്ലേജാഫീസർ മുഖേന 
റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 

അ ന്വേ ഷണം നട ത്തി യ തിൽ താഴെ പറ യു ന്നവരെ 

അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
ക്രമ - പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
മൊയ്തീൻകുട്ടി മകൻ നമ്പർ 

ബന്ധം 
മുഹമ്മദ്, എം . പി . 

1 ഇന്ദിര , സി. കെ . 

ഭാര്യ 
ബീഫാത്തിമ രണ്ടാംഭാര്യ 2 ശുഭ സുനിൽരാജ് 

മകൾ - 39 
അബ്ദുൽ ഗഫൂർ 

മകൻ 
റസീന മകൾ 3 സജയ് 

മകൻ 
ഹുസൈൻ മകൻ 

മുകളിൽ പ റ ഞ്ഞ വരെമാത്രം കക്ഷിചേർത്ത് ഒരു 
മുകളിൽ പറ ഞ്ഞ വരെമാത്രം കക്ഷിചേർത്ത് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധ 

പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 

ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭി ക്കു ന്ന അപേക്ഷകൾ 

കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 

പരിഗണിക്കുന്നതല്ല . 
Gaz . No. 5 /2020 /DTP (CLR ) 

183 


4th FEB. 2020] 


COMMISSIONERATE OF LAND REVENUE 


1112 


(15 ) 


- (14) 

(16 ) 
നമ്പർ സി2 - 13174 / 2019. 

2019 നവംബർ 19 . നമ്പർ സി2 - 13250 / 2019. 

2019 നവംബർ 19 . 
-- കൊണ്ടോട്ടി താ ലൂ ക്കിൽ കൊണ്ടോട്ടി വില്ലേ ജിൽ 

കൊണ്ടോട്ടി താലൂക്കിൽ ചെറുകാവ് വില്ലേജിൽ ചക്കാല 

വീട്ടിൽ ഐക്കരപ്പടി പി. ഒ., മലപ്പുറം ജില്ലയിൽ താമസിച്ചിരുന്ന 
തേൻ കു ളം വീട്ടിൽ മുതു വ ല്ലൂർ പി . ഒ ., മലപ്പുറം 

അബ്ദുൽ സലാം, പി . എൻ. എന്നയാൾ 1- 9- 2019 -ാം തീയതി 
ജില്ലയിൽ താമസിച്ചിരുന്ന ഫ്രകുദ്ദീൻ, ടി . കെ . എന്നയാൾ 

മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ചു 
8 - 12 - 2018 -ാം തീയതി മര ണ പ്പെട്ടിരി ക്കു ന്നു . ടിയാന്റെ 

കിട്ടുന്നതിനു വേണ്ടി ടിയാന്റെ മകൻ മൂസ, പി . എൻ. ഈ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ആ ഫീസിൽ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ചെറു കാവ് 
മകൻ ഫമീൽ മുഹമ്മദ്, ടി . കെ . ഈ ആഫീസിൽ സമർപ്പിച്ച വില്ലേജാഫീ സർ മുഖേന അന്വേഷണം നട ത്തി യ തിൽ 
അപേക്ഷയിൻമേൽ കൊണ്ടോട്ടി വില്ലേജാഫീസർ മുഖേന താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോർട്ട് 
അ ന്വേ ഷണം നട ത്തി യ തിൽ താഴെ പറ യു ന്ന വരെ ചെയ്യപ്പെട്ടിരിക്കുന്നു . 
അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 

കമ പേര് 

പരേതനുമായുള്ള വയസ് 
കമ പേര് പരേതനുമായുള്ള വയസ് നമ്പർ 

ബന്ധം 
നമ്പർ 

ബന്ധം 1 നഫീസ , എ . ടി . 

ഭാര്യ 
1 ജമീല 

ഭാര്യ 

2 അബ്ദുൽ റാസി, പി . എൻ. മകൻ 
- 2 ഫമീൽ മുഹമ്മദ്, ടി . കെ . മകൻ - 38 - 3 റസീന, പി. എൻ. 

മകൾ 
3 നബീൽ റാഷിദ്, ടി . കെ . 

4 റുക്സാന , പി. എൻ. 
4 നഫീൽ അഹമ്മദ്, ടി. കെ . 

5 മൂസ, പി . എൻ. 

- മകൻ 
-- മുകളിൽ പറ ഞ്ഞ വരെ മാത്രം കക്ഷിചേർത്ത് ഒരു 

- 6 ഇണ്യാച്ചുമ്മ 

മാതാവ് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും മുകളിൽ പറ ഞ്ഞ വരെ മാത്രം കക്ഷിചേർത്ത് ഒരു 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ ആക്ഷേപമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 

ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി 
പരിഗണിക്കുന്നതല്ല. 

കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 

(17) 
നമ്പർ സി2 - 13249 / 2019 . 

2019 നവംബർ 14, നമ്പർ സി2 - 13263/ 2019. 

2019 നവംബർ 16. 
കൊണ്ടോട്ടി താ ലൂ ക്കിൽ നെടി യി രുപ്പ് വില്ലേ ജിൽ കൊണ്ടോട്ടി താ ലൂ ക്കിൽ മൊറ യൂ ർ വില്ലേ ജിൽ 
ദർശന വീട്ടിൽ നെടിയിരുപ്പ് പി. ഒ., മലപ്പുറം ജില്ലയിൽ തടത്തലകണ്ടി വീട്ടിൽ മൊറയൂർ പി. ഒ ., മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന ബാലകൃഷ്ണൻ നായർ, ഒ . എന്ന യാൾ താമസിച്ചിരുന്ന ഹസ്സൻ കോയ , എ . എന്നയാൾ 1- 11- 2019 -ാം 
3 - 8 - 2019 -ാം തീയതി മ ര ണ പ്പെട്ടിരി ക്കു ന്നു . ടിയാന്റെ തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൻ ഫൈസൽ റഹ്മാൻ 
മകൻ വേണു ഗോ പാ ലൻ, കെ . ബി . ഈ ആഫീസിൽ 

ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ മൊറയൂർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ നെടിയിരുപ്പ് വില്ലേജാഫീസർ 

വില്ലേജാഫീസർ മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ 

പറ യു ന്നവരെ അ ന ന്തരാവ കാ ശികളാ യി റിപ്പോർട്ട് 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ 

ചെയ്യപ്പെട്ടിരിക്കുന്നു. 
അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 

കമ പേര് 

പരേതനുമായുള്ള വയസ് 
പേര് പരേതനുമായുള്ള വയസ് നമ്പർ 

ബന്ധം 
നമ്പർ 

- ബന്ധം 
| 1 സഫിയ , ബി . 

ഭാര്യ 
1 വിജയലക്ഷ്മി 

ഭാര്യ 
2 വേണുഗോപാലൻ, കെ . ബി. മകൻ 

2 ബീഗം ഫസീല , എ . 

മകൾ 
3 ഇന്ദിര, കെ . ബി 

മകൾ 

3 ഫൈസൽ റഹ്മാൻ, എ . മകൻ 
4 വൽസല, കെ . ബി 

4 ഫർസാനത്ത്, എ . - 

മകൾ 
5 വിമല , കെ . ബി. 

5 ഫാഹിദ ആലുങ്ങൽ 
- 6 ശ്യാമള, കെ . ബി . 

6 നഫീസ , വി . 

മാതാവ് 
മുകളിൽ പറ ഞ്ഞ വരെ മാത്രം കക്ഷിചേർത്ത് ഒരു - മുകളിൽ പറ ഞ്ഞ വരെ മാത്രം കക്ഷിചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ ആ ക്ഷേ പമുണ്ടെങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി 

ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 

കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല . 

പരിഗണിക്കുന്നതല്ല. 
- 184 


കമ 


4th FEB. 2020] 


COMMISSIONERATE OF LAND REVENUE 


1113 


- ( 18 ) 


നമ്പർ സി2 - 13454/ 2019 . 


2019 നവംബർ 22 . 


- മുകളിൽ പറ ഞ്ഞ വരെ മാത്രം കക്ഷിചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുണ്ടങ്കിൽ ആയത് സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധികഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
കൊണ്ടാട്ടി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


തിരുത്തൽ പരസ്യം 


നമ്പർ സി2 - 11102/ 2019. 


2020 ജനുവരി 15 . 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ ചെറു കാവ് വില്ലേ ജിൽ 
താഴെകാഞ്ഞിരങ്ങാട് വീട്ടിൽ ഐക്കരപ്പടി പി. ഒ., മലപ്പുറം 
ജില്ലയിൽ താമസിച്ചിരുന്ന കുഞ്ഞാലൻ, എൻ. എന്ന യാൾ 
6 - 5 - 2 019 -ാം തീയതി മ ര ണ പ്പെട്ടിരി ക്കു ന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
മകൻ കുഞ്ഞിമുഹ മ്മദ് ഈ ആഫീസിൽ സമർപ്പിച്ച 
അപേക്ഷ യിൻമേൽ ചെറുകാവ് വില്ലേജാഫീസർ മുഖേന 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാ 
വകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
1 കദീജ , എൻ. 

ഭാര്യ 
2 ആയിഷക്കുട്ടി, എൻ. 

മകൾ 
3 മുഹമ്മദ് അലി നീരുട്ടിക്കൽ മകൻ 
4 കുഞ്ഞിമുഹമ്മദ്, എൻ. 
റഹ്മത്ത്, എൻ. 

മകൾ 
- 6 ഫാത്തിമ ഹസനത്ത്, എൻ. 
7 മുനീർ, എൻ. 

മകൻ 
- മുകളിൽ പറ ഞ്ഞ വരെ മാത്രം കക്ഷിചേർത്ത് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമു ണ്ടങ്കിൽ ആ യത് സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരായി ബോധിപ്പിക്കേണ്ടതാണ്. അവധി 
കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ 
പരിഗണിക്കുന്നതല്ല. 


26 - 11 - 2019 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 47 
( വാല്യം 8, പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 10640 - ൽ കമനമ്പർ 5-ാമതായി 
പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ പരസ്യത്തിൽ ക്രമനമ്പർ ആറ് 
അവകാശിയുടെ പേര് " സൈതലവി പവൻതൊടി എന്നത് 
" സൈതലവി പൂവൻതൊടി എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 


താലൂക്കാഫീസ്, 
കൊണ്ടാട്ടി. 


- ( ഒപ്പ്) 
തഹശീൽദാർ, 


KOZHIKODE DISTRICT 

Vadakara Taluk 


പരസ്യം 


( 19 ) 


നമ്പർ 


ജെ2 - 14155 / 2019 . 


2019 ഡിസംബർ 16 . 


നമ്പർ സി2 - 13494 /2019 . 


2019 നവംബർ 22 . 


കൊണ്ടോട്ടി താ ലൂ ക്കിൽ വാഴയൂർ വില്ലേജിൽ 
കുന്നമംഗലത്ത് വീട്ടിൽ വാഴയൂർ പി. ഒ., മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന കാർത്ത്യായനി അമ്മ എന്നവർ 15 - 11- 1983 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചു കിട്ടുന്ന തി നു വേണ്ടി ടിയാളുടെ മകളുടെ 
മകൾ ഷെല ജ റാണി ഈ ഓഫീസിൽ സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ വാഴ യൂർ വില്ലേജാഫീ സർ മുഖേന 
അ ന്വേ ഷണം നട ത്തി യ തിൽ താഴെ പറ യു ന്ന വരെ 
അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 


പേര് 


ക്രമ 
നമ്പർ 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


- വടകര താലൂക്കിൽ കുന്നുമ്മൽ വില്ലേജിൽ വട്ടോളി 
ദേശത്ത് കണ്ണൻ, കിണറു ള്ള പറമ്പത്ത്, വട്ടോളി പി . ഒ . 
എന്നയാൾ 23 - 9 - 2013 -ാം തീയതി മരണപ്പെട്ടുപോയെന്നും 
പരേതന്റെ അവകാശങ്ങൾ വാങ്ങിക്കാൻ ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നും കാണിച്ചുകൊണ്ട് മകൻ 
ശശീന്ദ്രൻ, കെ . പി . സമർപ്പിച്ച അപേക്ഷയിൽ കുന്നുമ്മൽ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പേരെഴു തിയ വരാണ് അ വ കാ ശി കളെന്ന് 
കണ്ടിരിക്കുന്നു . 
ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ് 
നമ്പർ പേര് 

ബന്ധം 
മാണി, കെ . പി . 

ഭാര്യ 
ചന്ദ്രൻ, കെ . പി. 

മകൻ - 50 
- 3 ശശീന്ദ്രൻ, കെ . പി. 

ഷാജി, കെ . പി . 
മേൽ ചേർത്ത വരെ മാത്രം കാണിച്ചു കൊണ്ട് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 30 ദിവസത്തി 
നുള്ളിൽ വട കര തഹ ശീൽദാരെ നേരിൽ കണ്ട് 

ബോധിപ്പിക്കേണ്ട താ ണ് . അവധി കഴിഞ്ഞതോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 


- 1 ആനന്ദവല്ലി അമ്മ 


മകൾ 


2 ലീലാവതി 


- 3 പി . ടി . അംബുജാക്ഷി അമ്മ , 


28- 5 - 2018 - ന് 
മരണപ്പെട്ടു 
28 - 4 - 1991 - ന് 
മരണപ്പെട്ടു 
12 - 12 - 2016 - ന് 
മരണപ്പെട്ടു 
25 - 8- 2016 - ന് 
മരണപ്പെട്ടു 
19 -7 - 2014- ന് 
മരണപ്പെട്ടു 


- 4 കൃഷ്ണനുണ്ണി നായർ 


മകൻ 


- 5 നാരായണികുട്ടി, പി. ടി . മകൾ 


താലൂക്കാഫീസ്, 


( ഒപ്പ്) 
തഹശീൽദാർ. 


വടകര. 


185 


